Government of Kerala 
- കേരള സർക്കാർ 

2010 


Reg . No. gl. mmuo 
KL/ TV (N )/ 12/2009 -2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


No. 


Vol. LV 
Queijo 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


16th November 2010 

2010 Muomio 16 
25th Karthika 1932 
1932 0001.. 25 


45 


നമ്പർ 


PART III 
Stores Purchase 


Department of Indigenous Medicine 

SHORT TENDER NOTICE 


No. 52/5401/2010/AVC . 27th October 2010 . 

Sealed competitive tenders are invited for the 
supply of Medical Journals for the Govt . 
Ayurveda College Library , Thiruvananthapuram 
for the year 2010 -11 . 


Intending tenderers may on application to the 
Principal, Government Ayurveda College, 
Thiruvananthapuram to obtain tender forms on which 
tenders should be submitted. Sale of tender forms 
will be closed at 1 pm. on 24 -11-2010 . Cheque, 
Postal Order etc . will not be accepted towards the 
cost of forms. Those who wish to purchase tender 
forms by post shall sent an additional amount 
of Rs. 100 by Money Order to cover postal 
charges. In the cover containing tender form 
should be superscribed " Tender for Government 
Ayurveda College Library Journals, 
Thiruvananthapuram . " 

Intending tenderers should deposit an amount 
of 1 % of the total cost quoted rate as Earnest Money 
Deposit by Demand Draft in favour of the Principal, 
Government Ayurveda College, Thiruvananthapuram 
together with an agreement in Kerala Stamp Paper 
worth Rs. 100 . The rate quoted shall remain firm for 
acceptance till 31 -3 -2011. The Principal, Govt . 
Ayurveda College , Thiruvananthapuram will have 
powers to accept or reject any tonders without 
assigning any reason . 


Cost of tender form : 

Original- Rs. 416 . 
Duplicate - Rs. 208 


Each tenders should be addressed to the 
Principal Government Ayurveda College, 
Thiruvananthapuram . The last date of the 
receipt of tenders will be at 3 p .m on 
24 -11-2010 . The late tenders will not be 
accepted . The tenders will be opened at 3. 30 p.m . on 
24-11- 2010 in the presence of such of the tenderers or 
their authorized representatives who may be present 
at that time. 


- തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ 
ocas " 0e1(6 _107010 2010- 11 % 

0 . 
ജേർണൽസ് വിതരണം ചെയ്യാൻ തയ്യാറുളളവരിൽ 
നിന്നുംതുവച്ച ദർഘാസുകൾ പണിച്ചുകൊളളുന്നു . 
ടെണ്ടർ ഫോമിന്റെ വില : 
(SD MU TO _ 402 416 . 

84 208 . 


ഓരോ ദർഘാസുകളും ഗം : ആയുർവേദ കോളജ 
പ്രിൻസിപ്പാളിന്റെ മേൽവിലാസത്തിൽ പ്രത്യേകം 
കവറിലാക്കി സീൽ ചെയത് തിരുവനന്തപുരം 
ഗവൺമൻറ് ആയുർവേദ കോളേജ് ലെ ബീ 
യിലേക്ക് ആവശ്യമായ ജേർണൽസിൻ ടെണ്ടർ എന്ന 
ശീർഷകത്തോടുകൂടി 24-11-2010 ഉച്ചയ്ക്ക് 3 മണിവരെ 
സമർപ്പിക്കാവുന്നതാണ്. അന്നുതന്നെ ഉച്ചയ്ക്ക 
3 .30- ന് ദർഘാസുകൾ ന ി യ മ മ ന പ സ ര ണ ച 
തുറക്കുന്നതായിരിക്കും. യാതൊരു കാരണവശാലും 
ദർഘാസ് ഫോറങ്ങൾ കൈമാററം , ചെയ്യാൻ 
പാടില്ലാത്തതാകുന്നു , ദർഘാസ് ഫാറങ്ങളുടെ വിൽപ്പന 
24- 11-2010 ഉച്ചയ്ക്ക് 1മണിക്ക് അവസാനിക്കുന്നതാണ്. 
ഹാറങ്ങൾ തപാൽമാർഗ്ഗം ആവശ്യമുള്ളവർ ദർഘാസ് 
ഫോറത്തിന്റെ വിലയേക്കാൾ 100 രൂപ കൂടുതൽ 
മ ണിയാർഡറായി അയയ്ക്കുള്ളതാകുന്നു . ദർഘാസിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലനിരക്കുകൾ 31- 3 - 2011 
വരെ അംഗീകരിക്കുന്നതിൽ മാററം വരുത്ത,എൻ 
പാടില്ലാത്തതാകുന്നു . 

പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം 
ജർണ 38 സി മൊത്തം വിലയുടെ1 % (ഒരു ശതമാനം) 
നിത വ്യത്തിന് തിരുവനന്തപുരം ആ യുർവേദ 
കോളജ് പ്രിൻസിപ്പാളിന്റെ പേരിൽ എടുത്ത 
ഡിമാൻറ് ( ഡാഫ്ററും 100 രൂപയുടെ കേരളസംസ്ഥാന 
മു പത്രത്തിൽ രഖപ്പെടുത്തിയ ഒരു എഗ്രിമെൻറു 
ഹാജരാക്കേണ്ടതാണ്, എന്തൊരു ടെബറും കാരണം 
കാണിക്കാതെ നിരസിക്കാനാ മാറ്റിവയ്ക്കാനോ ഉള 
അധികാരം തിരുവനന്തപുരം ആയുർവേദ കാള9 
പ്രിൻസിപ്പാളിൽ നിക്ഷിപ്ത മായിരിക്കും, 
Office of the Principal, 
Government Ayurveda College, 

- (Sl. ) 
Thiruvananthapuram . 

Principal. 
SHORT RE-TENDER NOTICE 

| [ No 2 /2010 -11] 


ഉദ ദേശ വില - രൂപ 5,00,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില ( പാറ അടക്കു ം ) ; 

ഒറിജിനൽ - രൂപ് 1 ,040. 

ഡി കററ് - രൂപ 520, 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന തീയതി 
27-10-2010 മുതൽ 27-11- 2010 വരെ, 

- ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും - 3 )- 11-2010, 2 മണി. 

ർ ഘാസം തുറക്കുന്ന തീയതിയും സമയവും 
30-11 -2010 , 3 മണി, 

നിരക്ക് (പ്രാബല്യത്തിലിരിക്കേ ണ്ട തീയതി 
31 - 3-2011, 

ദർഘാസം ഫാറങ്ങൾ തപാലിൽ ലഭിക്കുന്നതിന 
ഫോറത്തിന്റെ വിലയ്ക്കു പുറ81 50 രൂപ 
കൂടുതൽ അടയ്ക്കേണ്ടതാണ്. അർഘാസ് ഫോറത്തിന്റെ 
വിലയായ ചെക്കുകൾ , പോസ്റജ് സിറാമ്പുകൾ 
എന്നിവ സ്വീകരിക്കുന്നതല്ല . ഫാറം വി പി , പി . വഴി 
അയയക്കുന്നതല്ല . 

- ദർഘാസം നീട്ടിവായിക്കുന്നതിനും യാതൊരു 
കാരണവും കൂടാതെ റദ്ദാക്കുന്നതിനുളള അധികാരം 
പിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 
സർക്കാർ വകുപ്പുകളിൽ നിലവിലുള്ള എല്ലാ ദർഘാസ 
നിബന ധനകളും ഈ ദർഘാസിനും ബാധകമായിരി 
ക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ പവർ അ 

സമയങ്ങളിൽ കോളേജ് ആഫീസിൽനിന്നും അറിയാ 
-വുന്നതാണ്. 

NAME OF ITEMS 
Puffer Tonometer Canon /Similar type. Von 
contract range 0 -60 mm of Hg Alignment-Auto & 
Manual with Printer -therinal. Line Printer (Also 
include AMC details for 5 years) . 
Government 
Ayurveda College, 

- ( Sl. ) 
Tripunithura . 

Principal 


No, C1 -30782009 , 

20th October 2010 . 
Sealed tenders are invited for the supply of 
Puffer Tonometer to Salakyathantra Departments of 
Government Ayurveda College, Tripunithura 

The tenders should be superscribed tender for the 
supply of Puffer "Tonometer Salakyathantra 
Department and addressed to The Principal, 
Government Ayurveda College, Tripunithura . 

PAC - Rs. 5 , 00, 000, 
Cost of tender form (Non- refundable ) : 
-- Original - Rs. 1 , 04 ) . 

Duplicate - Rs. 520. 
Rs. 50 will be charged extra towards the 
postage if the tender form has to be sent by post. 

Date for sale of tender form - 27- 10- 2010 
to 27- 11- 2010, 

Last date and time for receipt of tender form 
30 -11- 2010 , 2 p. Im , 

Date and time for opening of tenders 
30- 11-2010, 3 p . Im , 

Date upto which the rates are to be firm 
31- 3-2011 . 

Intending tenderers may on application to 
the Principal, Government Ayurveda College, 
Tripunithura obtain the requisite tender forms against 
cash remittance. The tender form is nottransferable . 
Cheques, Postage Stamps etc . will not be accepted 
towards the cost of forms nor will the forms be sent 
per V . P . P. 

-- ആർപ്പുണിത്തുറ ഗവൺമെൻറ് ആയുർവേദ 
കോളേജിലെ ശാലാക്യ വകുപ്പിലേക്ക് ആവശ്യമായ 
പഫർ ടോ ? നോമീറ്റർ വ 1 ത ര ണ ം ചെയ്യുവാൻ 
തയ്യാറുള്ളവരിൽ നിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ 
സീൽ പെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 


